Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


KERALA 


VMENT OF 
ടന്ന ഭർ 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th February 2010 
2010 ഫെബ്രുവരി 16 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7 


വാല്യം 55 


നമ്പർ 


27th Magha 1931 
| 1931 മാഘം 27 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 
No. A3 - 929/ 2008. 

- 22nd December 2009. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969), that 
the following society , the particulars which are furnished 
in the categorical statement is registered by me today as 
a Co- operative Society under the said Act, on the basis 
of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 


പോസ്റ്റാഫീസ് വവ്വാക്കാവ്. 
താലൂക്ക് കരുനാഗപ്പള്ളി. 
ജില്ല കൊല്ലം. 
- പ്രവർത്തനപരിധി - കരുനാഗപ്പള്ളി താലൂക്കിൽ കുലശേഖരപുരം 

പഞ്ചായത്തിൽ കുലശേഖരപുരം വില്ലേജിൽ കുറുങ്ങപ്പള്ളി 

ഏഴാം വാർഡിൽപ്പെടുന്നു . 
ഓഹരി മൂലധനം - 20,000 രൂപ. ( ഇരുപതിനായിരം രൂപ മാത്രം). 
ആസ്ഥാനം - കുറുങ്ങപ്പള്ളി ഏഴാം വാർഡ്, റെയിൽവേ 

ജംഗ്ഷൻ 
ബാദ്ധ്യത ക്ലിപ്ത ബാദ്ധ്യത . 
പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭരണവും വിതരണവും. 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘ ത്തിന്റെ പേര് - കുറു അ പ്പള്ളി ക്ഷീരോൽപാദക 

സഹകരണ സംഘം, ക്ലിപ്തം നമ്പർ ക്യൂ . 342 ( ഡി ) 
ആപ്കോസ്. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


രജിസ്റ്റർ ചെയ്ത തീയതി-- 22- 12 -2009. 


മേൽവിലാസം - കുറുങ്ങപ്പള്ളി ക്ഷീരോൽപാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ ക്യൂ . 342 ( ഡി ) ആപ്കോസ്, 
റെയിൽവേ ജംഗ്ഷൻ, കുറുങ്ങപ്പള്ളി, വവ്വാക്കാവ് പി. ഒ., 
കുലശേഖരപുരം- പിൻ - 690 528. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കൊല്ലം. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


16th FEB . 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


REGISTRATION CERTIFICATE 


No. D -675/2007/ R . Dis . 

| 19th December 2009 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 ( Act 21 of 1969), that 
the following society the particulars which are furnished 
in the categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the byelaws of the 
undermentioned societies are also hereby registered under 
the said section . 


പ്രവർത്തന മേഖല എരുമേലി പഞ്ചായത്തിലെ 10 -ാം വാർഡ് 
പൂർണ്ണമായും ഉൾപ്പെട്ടതും, വടക്ക് പെരിയാർ റിസർവ് 
ഫോറസ്റ്റും, കിഴക്ക് എരുമേലി പള്ളിപ്പടി ജംഗ്ഷൻ 
തോടും, തെക്ക് പമ്പാനദിയും, പടിഞ്ഞാറ് അഴുതാ 
നദിയും അതിർത്തി ക ളായി വരുന്ന എഴു കാ മ ണ്ണ് , 

ആറാട്ടുകയം, അഴുതമുന്നി എന്നീ പ്രദേശങ്ങൾ. 
ബാദ്ധ്യത് - ക്ലിപ്തം. 
അംഗീകൃത മൂലധനം- 50,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിത കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്നും സഞ്ചിത ന ഷ് ട ങ്ങ ൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 

ആറാട്ടു കയം ക്ഷീരോൽപാദക സഹ ക ര ണ സംഘം, 
ക്ലിപ് തം നമ്പർ കെ - 245 ( ഡി ) ആപ്കോ സായി ജില്ലാ 
ക്ഷീരവികസന വകുപ്പ്, ഡെപ്യൂട്ടി ഡയറക്ടർ 10 - 12 - 2009 - ൽ 
രജിസ്റ്റർ ചെയ്തിരിക്കുന്നു . 
ക്ഷീരവികസന വകുപ്പ്, 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
കാര്യാലയം, കോട്ടയം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേരും മേൽവിലാസവും - പനയ്ക്കുപ്പാലം 
ക്ഷീരോൽപാദക സഹകരണ സംഘം, ക്ലിപ്തം നമ്പർ 

കെ - 244 ( ഡി ) ആപ്കോസ്, പ്ലാശ്നാൽ പി. ഒ. 
രജിസ്റ്റർ ചെയ്ത തീയതി- 30 - 11 - 2009. 
താലൂക്ക്- മീനച്ചിൽ. 
ജില്ല കോട്ടയം. 
രജിസ്ട്രേഡ് ആഫീസ് - പനയ്ക്കുപ്പാലം. 
പവർത്തന മേഖല - തല പ്പലം പഞ്ചാ യ ത്തിലെ 8 , 10 

വാർഡുകളും, തിടനാട് പഞ്ചായത്തിലെ 2 -ാം വാർഡ് 
ഭാഗികമായും ഉൾപ്പെടുത്തി കിഴക്ക് ചിറ്റാറ്റിൻകര ചപ്പാത്ത് 
കോളേജ് റോഡും പടിഞ്ഞാറ് നരിയങ്ങാനം ദീപ്തി 
റോഡും തെക്ക് ചിറ്റാറ്റിൻ മുന്നിവരെ മീനച്ചിലാറും 
അവിടം മുതൽ ചിറ്റാർ തോടും വടക്ക് കടു വാ മൂഴി 
ഇഞ്ചോ ലി ക്കാവ് റോഡും അതിർത്തിയായി വരുന്ന 
പ്രദേശം. 


REGISTRATION CERTIFICATE 


- No. C-3716/2008(3 ). 

28th December 2009. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies Act, 1969 ( Act 21 of 1969), that 
the following society, the particulars of which are 
furnished in the categorical statement is registered by me 
today as a Co - operative Society under the said Act, on 
the basis of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


ബാദ്ധ്യത് - ക്ലിപ്തം. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 

പനയ്ക്കുപ്പാലം ക്ഷീരോൽപാദക സഹകരണ സംഘം, 
ക്ലിപ് തം നമ്പർ കെ - 244 ( ഡി ) ആപ് കോ സ്, ജില്ലാ 
ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ 30 - 11- 2009 - ൽ 
രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 


സം ഘ ത്തിന്റെ പേരും മേൽ വി ലാ സവും - പെരു വാരം 
ക്ഷീരോൽപാദക സഹകരണസംഘം, ലിമിറ്റഡ് നമ്പർ 
ഇ - 331 ( ഡി ) ആപ്കോസ് നോർത്ത് പറവൂർ പി. ഒ. 


രജിസ്റ്റർ ചെയ്ത തീയതി - 26- 11- 2009. 


പോസ്റ്റാഫീസ് നോർത്ത് പറവൂർ. 


സംഘ ത്തിന്റെ പേരും മേൽ വി ലാ സവും- - ആറാട്ടു കയം 
- ക്ഷീരോൽപാദക സഹകരണ സംഘം, ക്ലിപ്തം നമ്പർ 
കെ -245 ( ഡി ) ആപ്കോസ്. കണമല പി. ഒ., ആറാട്ടുകയം. 


താലൂക്ക് - നോർത്ത് പറവൂർ. 
ജില്ല എറണാകുളം. 
പ്രവർത്തനപരിധി - നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയിലെ 

നില വിലെ 14, 16 വാർഡുകൾ പൂർണ്ണമായും 11, 18 
വാർ ഡു കൾ ഭാഗി ക മായും ഉൾ പ്പെ ടുത്തി കിഴക്ക് 
പട്ടിണിത്തോട്, തെക്ക് എൻ. എച്ച്.- ൽ നിന്നും കിഴക്കേപം 
യു . പി. എസ്. റോഡ്, പടിഞ്ഞാറ് കേസരി കോളേജ് 
റോഡ്, പുതിയ എൻ. എച്ച്. വരെ, വടക്ക് എൻ. എച്ച്. 
17 - ഉം പുല്ലുംകുളം പെരുവാരം റോഡും അതിരുകളായ 
ഉള്ളിലുള്ള മേഖല പ്രവർത്തനമേഖലയാണ്. 


രജിസ്റ്റർ ചെയ്ത തീയതി -8 - 12 - 2009. 


താലൂക്ക് - കാഞ്ഞിരപ്പള്ളി. 
ജില്ല കോട്ടയം. 
രജിസ്ട്രേഡ് ആഫീസ് ആറാട്ടുകയം. 


16th FEB . 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


ബാദ്ധ്യത് ലിമിറ്റഡ് 


REGISTRATION CERTIFICATE 


No . C -3375/2009 / L . Dis. 


9th December 2009 . 


അംഗീകൃത ഓഹരി മൂലധനം- 10,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേ പ ങ്ങ ളു ടെ യും ആകെ ഓഹരി മൂല ധ നം , 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ട ങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവി യാൻ 
പാടുള്ളതല്ല. 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

- ( ഒപ്പ്) 
കാര്യാലയം, എറണാകുളം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969), that 
the following society, the particulars of which are 
furnished in the categorical statement is registered by me 
today as a Co -operative Society under the said Act, on 
the basis of limited liability and that the byelaws of the 
under mentioned society is also hereby registered under 
the said section . 


REGISTRATION CERTIFICATE 


തരംതിരിച്ചുള്ള പട്ടിക 


No, C - 2900 /2007 . 


| 3rd December 2009 . 


സംഘത്തിന്റെ പേര് തൂണേരി ക്ഷീരോല്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി. 236 ( ഡി ) ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി- - 6- 8 - 2009. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 ( Act 21 of 1969), that 
the following society, the particulars of which are 
furnished in the categorical statement is registered by me 
today as a Co -operative Society under the said Act, on 
the basis of limited liability and that the byelaws of the 
aforesaid society is also hereby registered under the said 
Section. 


മേൽവിലാസം -തൂണേരി ക്ഷീരോല്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഡി . 236 ( ഡി ) ആപ്കോസതൂണേരി പി . ഒ ., 
കോഴിക്കോട്- 673 505. 


പോസ്റ്റാഫീസ് -തൂണേരി. 


താലൂക്ക് - വടകര. 


തരംതിരിച്ചുള്ള പട്ടിക 


ജില്ല - കോഴിക്കോട്. 


പ്രവർത്തന പരിധി -തൂണേരി പഞ്ചായത്തിലെ 4, 5 വാർഡു 
- കളിൽ ഉൾപ്പെടുന്ന പേരോട്,തൂണേരി പ്രദേശങ്ങൾ. 


അതിരുകൾ 


കിഴക്ക് - നാദാപുരം- പെരിങ്ങത്തൂർ റോഡ്, പേരോട് 

- ഹൈസ്കൂൾ റോഡ്. 


വടക്ക്- - മയ്യഴിപ്പുഴ. 


സംഘത്തിന്റെ പേര് മണ്ണഴി ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എം. 237 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 3- 12 -2009 . 
മേൽവിലാസം --മണ്ണഴി ക്ഷീരോൽപാദക സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ എം. 237 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് -ചെങ്ങോട്ടൂർ. 
താലൂക്ക് - തിരൂർ. 
ജില്ല - മലപ്പുറം. 
പ്രവർത്തനപരിധി - പൊൻമള പഞ്ചായത്തിലെ 7 , 10 വാർഡു 
കൾ ഉൾപ്പെട്ട മണ്ണഴി, കോൽക്കളം, വടക്ക്- വട്ടപ്പറമ്പ്, 
തെക്ക്- മാറാക്കര പഞ്ചായത്ത്, കിഴക്ക്-ചെങ്ങോട്ടൂർ 
ആക്കപ്പറമ്പ്, പടിഞ്ഞാറ്- തലകാപ്പ്, ചൂനൂർ. 
ബാദ്ധ്യത അടച്ചുതീർത്ത ഓഹരിക്കുതുല്യം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - 10,000 രൂപ . 


പടിഞ്ഞാറ് -മങ്ങോട്ട്കടവ്-ചെക്കായിമുക്ക് റോഡ്, 

ചെക്കായിമുക്ക്- കളത്തറമുക്ക് റോഡ് 


തെക്ക് തൂണേരി-മണക്കടവ് റോഡ്. 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം - 10,000 രൂപ. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും - സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുക യിൽ നിന്നും സഞ്ചി ത മായ നഷ്ട ങ്ങ ൾ 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 

കുറ ച്ചിട്ടുള്ള തുകയുടെ പത്തിര ട്ടി യിൽ കവി യാൻ 
പാടുള്ളതല്ല. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
മലപ്പുറം. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 


( ഒപ്പ്) 


16th FEB . 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


(2) 


( 1 ) 


കന 


കാര്യാലയം, കോഴിക്കോട്. - ഡെപ്യൂട്ടി ഡയറക്ടർ. 
കണ്ണൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ നടപടിക്രമം 

നമ്പർ സി . 2329 / 2009. 

| 2010 ജനുവരി 7 . 
(1) 

പരാമർശം: - (1) ഈ ഓഫീസിലെ 4 - 12 - 2009 - ലെ ഇതേ നമ്പർ 
നമ്പർ സി. 2329 / 2009/ തൽ. തീ . 

2009 ഡിസംബർ 4. 

ഉത്തരവ്. 
പരാമർശം:-(1) സംഘം പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റീവ് 

കണ്ണൂർ ക്ഷീര വികസന ഓഫീസറുടെ 10 - 6 - 2008, 
ഓഫീസറുടെ10 - 6- 2008, 3 - 10 -2009 തീയതികളിലെ 

- 3 - 10 - 2009 തീയതികളിലെ കത്തുകൾ. 
405 / 09 -ാം നമ്പർ കത്തുകൾ. 
(2 ) ഡയറി ഡ യ റ ക് ടറു ടെ 3 - 11 - 2 009 - ല 

(3) കേരള സഹകരണ സംഘം നിയമം വകുപ്പ്74. 
-- സി - 2 - 3678 / 09 /എൽ. ഡിസ്. നമ്പർ കത്ത്. 
(3) ഈ ഓഫീസിലെ 29 - 3 - 2006 - ലെ എ4/ 969 / 06 -ാം 

മേൽ പരാമർശം (1) പ്രകാരം കണ്ണൂർ ജില്ലാ പാൽ 
നമ്പർഉത്തരവ്. 

ഉപഭോഗ പ്രാൽസാഹന സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
- ഉത്തരവ് 

സി. പി. 96- 5 ( ഡി )യുടെ പ്രവർത്തനം നിർത്തൽ ചെയ്തുകൊണ്ട് 
- മേൽ പരാമർശം ( 3) പ്രകാരം കണ്ണൂർ ജില്ലാ പാൽ 

ഉത്തരവായിരുന്നു . 
ഉപഭോഗ പ്രാൽസാഹന സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

സംഘം രജിസ്റ്റർ ചെയ്ത തി നു ശേഷം പ്രവർത്തനം 
സി . പി. 96-5 ( ഡി) യിൽ കണ്ണൂർ ക്ഷീരവികസന ഓഫീസറെ പാർട്ട് - ആരംഭിച്ചിട്ടി ല്ലാ ത്ത തി നാ ലും , ക്ഷീര വികസന വകുപ്പ് 
ടൈം അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും പാർട്ട് ടൈം 

അനുവദിച്ച സബ്സിഡി തുക അതിന്റെ പലിശയും അടക്കം 
അഡ്മിനിസ്ട്രേറ്റർ 29 - 3 - 2006 - ന് ചുമതല ഏറ്റെടുക്കുകയും 

സർക്കാരിലേക്ക് തിരിച്ചടച്ചതിനാലും 9- 3-2002- ന് ശേഷംയാതൊരു 
ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ അവസാന ഓഡിറ്റ് റിപ്പോർട്ടിൽ 
ലിക്വിഡേറ്റ് നട പടികൾ സ്വീക രി ക്കു ന്ന തിന് ശുപാർശ 

പണമിടപാടുകളും നടത്തിയിട്ടില്ലാത്തതിനാലും ഇതുമായി 
ചെയ്തതിനാലും ഇതുമായിബന്ധപ്പെട്ട മെമ്പർമാർക്ക് സംഘം ബന്ധപ്പെട്ട മെമ്പർമാർക്ക് സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് 
പുനരുജ്ജീവിപ്പിക്കാൻ താൽപ്പര്യമില്ല എന്ന്അറിയിച്ചതിനാലും താൽപ്പര്യമില്ലെന്ന് ബോദ്ധ്യപ്പെട്ടതിനാലും കേരള സഹകരണ 
ലിക്വിഡേറ്ററെ നിയമിക്കുന്നതിന് പരാമർശം ( 1) പ്രകാരം പാർട്ട് 

സംഘം നിയമം വകുപ്പ് 74 പ്രകാരം താഴെ കാണിച്ചിരിക്കുന്ന 
ടൈം അഡ്മിനിസ്ട്രേറ്റർ ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘത്തിന് 

ഉത്തരവ്പുറപ്പെടുവിക്കുന്നു . 
ക്ഷീര വികസന വകുപ്പ് അനുവദിച്ച സബ്സിഡിതുകയായ 5,00 ,000 
രൂപയും അതിന്റെപലിശയും അടക്കം 6,36,391 രൂപ (ആറ്ലക്ഷത്തി 
മുപ്പത്തിയാറായിരത്തിമുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ മാത്രം) 

ഉത്തരവ് 
1- 8 - 2000 - ൽ കണ്ണൂർ ജില്ല ട്രഷറിയിൽ തിരിച്ചടയ്ക്കുകയും 
ചെയ്തിട്ടുണ്ട്. 

- കണ്ണൂർ ജില്ലാ പാൽ ഉപഭോഗ പ്രോൽസാഹന സഹകരണ 
കൂടാതെ പരാമർശം ( 2 ) - ലെ കത്തു പ്രകാരം കേരള 

സംഘം ക്ലിപ്തം നമ്പർ സി. പി. 96 -5 ( ഡി )യുടെരജിസ്ട്രേഷൻ 
സഹകരണ സംഘം നിയമവും, ചട്ടങ്ങളിലെ വകുപ്പ്71, 72 പ്രകാരം 
നടപടി സ്വീകരിക്കുന്നതിന് ഡയറി ഡയറക്ടർ നിർദ്ദേശിക്കുകയും 

കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് 
ചെയ്തിട്ടുണ്ട്. 

ചെയ്തുകൊണ്ട്ഉത്തരവാകുന്നു . 
- മേൽ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ പാൽ ഉപഭോഗ 
പാൽ സാ ഹ ന സ ഹ ക ര ണ സംഘം ക്ലിപ് തം നമ്പർ 
സി . പി. 96 - 5 ( ഡി ) യുടെ പ്രവർത്തനം കേരള സഹകരണ സംഘം 

ഡെപ്യൂട്ടി ഡയറക്ടറുടെകാര്യാലയം, ( ഒപ്പ്) 
നിയമം വകുപ്പ്71(2) ( ബി ) പ്രകാരം നിർത്തൽ ചെയ്തുകൊണ്ട് കണ്ണൂർ. 

ഡെപ്യൂട്ടിഡയറക്ടർ. 
ഉത്തരവാകുന്നു . 


ണ 


റ 


